Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012- 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക്ക 
NMENT OF 


മാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


19th November 2013 
2013 നവംബർ 19 


THIRUVANANTHAPURAM , TUESDAY 


| No . 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


28th Karthika 1935 
1935 കാർത്തികം 28 


PART III 


Stores Purchase 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ 499/ 2013/ QSW. 


2013 ഒക്ടോബർ 25. 


കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജ ല വ കുപ്പ് അസി. 
എക്സി. എൻ ജി നീ യർ, സെൻട്രൽ വർക് ഷോപ്പ് ആന്റ് 
സ്റ്റോഴ് സ് , കാവ നാ ട് , കൊല്ലം - 3 - ന് താഴെ പറയുന്ന 
സാധനങ്ങളുടെ വിതരണവും ബന്ധപ്പെട്ട റിപ്പയർ വർക്കുകൾ 
ചെയ്യുന്നതിനും വേണ്ടി വിതരണക്കാരിൽ സ്ഥാപനങ്ങളിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 2013 
നവംബർ മാസം 25 -ാം തീയതി 2 മണിവരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. അന്നേദിവസം 3 മണിക്ക് അസി. എക്സി. 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തിയ പ്രതിനിധികളു 
ടെയോ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 
അന്നേദിവസം അവധിയായി പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ 
അടുത്ത പ്രവർത്തിദിനത്തിൽ ഇതേ സമയം ടി നടപടികൾ 


നടത്തപ്പെടുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല. നിശ്ചിത സമയ പരിധിക്കു ശേഷം ലഭി 
ക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ദർഘാസിനോടൊപ്പം 
3100 - ന്റെ കേരള മുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക കരാർ 
സമർപ്പി ക്കേ ണ്ട താ കു ന്നു . നിര തദവ്യം അസി. എക്സ് സി . 
എഞ്ചിനീയർ, സെൻടൽ വർക് ഷോപ്പ് ആന്റ് സ്റ്റോഴ്സ്, 
കാവനാട്, കൊല്ലം- 3 - ന്റെ പേരിൽ ഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിൽ നിന്നും എടുത്ത് ബാങ്ക് ഗ്യാരന്റിയോ ഡിമാന്റ് 
ഡാഫ്റ്റായോ ദർഘാസിനോ ടൊപ്പം സമർപ്പിക്കേണ്ടതും 
ദർ ഘാ സു കൾ അസ്സൽ ഫോറ ത്തിൽ സമർപ്പി ക്കേ ണ്ട തു 
മാകുന്നു . 

കേരള സർക്കാരിന്റെ ദർഘാസുകളെ സംബന്ധിക്കുന്ന 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. ദർഘാസ് 
ഫോറങ്ങൾ വിതരണം ചെയ്യുന്ന അവസാന തീയതി 25- 11- 2013 
ഉച്ചയ്ക്ക് 12 മണിവരെ. 


വിതരണ കാലാവധി 15 ദിവസം. 


നിരതദ്രവ്യം പണമായി സ്വീകരിക്കുന്നതല്ല. 
ഫയൽ നമ്പർ- ജോലി/ സാധന വിവരവും അളവും - 499 / 13 /QSW 
Supply of Engineering Materials , painting materials, Auto 
mobile spares and essential out side work such as uphol 
stery electrical servicing work etc . 


നിരതദ്രവ്യം - 1 % 
ദർഘാസ് ഫോറത്തിന്റെ വില : 

- അസ്സൽ ? 220 + 14.5 % നികുതി. 
ഡ്യൂപ്ളിക്കേറ്റ് ? 150 + 14.5 % നികുതി. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
സെൻട്രൽ വർക്ഷോപ്പ് ആന്റ് 

( ഒപ്പ്) 
സ്റ്റോഴ്സ്, കൊല്ലം. - അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


